| Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


e 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL / TV ( N / 634/ 2015-17 


GOVERN 


. 
കേരള 


- 


കാർ 


രള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ജനുവരി 17 
17th January 2017 

1192 മകരം 4 
4th Makaram 1192 


നമ്പർ 


Vol. VI 


No. ) 


Thiruvananthapuram , 

Tuesday 


1938 പൗഷം 27 
27th Pousha 1938 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 

അന്തിമ വിജ്ഞാപനം 


നമ്പർ ആർ. ഒ . സി . 7291/ 03 /മിസ്.3 . 


2016 നവംബർ 8 . 


വിഷയം: - തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലുള്ള കോട്ടയം ഗ്രൂപ്പിൽപ്പെട്ട പാക്കിൽ ദേവസ്വത്തിലെ കഴക 

- ലാവണത്തിലെ കാരാത്മ അവകാശം റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 


- തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലുള്ള കോട്ടയം ഗ്രൂപ്പിലെ പാക്കിൽ സബ്ഗ്രൂപ്പിൽപ്പെട്ട ഗ്രേഡ്- 1 പാക്കിൽ 
ദേവസ്വത്തിലെ രണ്ട് കാരാണു കഴക ലാവണങ്ങളിൽ വടക്കേവാര്യത്ത് കുടുംബത്തേക്ക് അവകാശമുള്ള ഒരു കഴക ലാവണത്തിൽ 
1- 4 - 1995 -മുതൽ ആളേർപ്പെടുത്താത്തതിനാൽ ടി കുടുംബത്തിലെ കുടുംബമൂപ്പന്റെ സമ്മതപ്രകാരം ടി കുടുംബത്തേക്കുള്ള 
കാരാണു അവകാശം റദു ചെയ്യുന്നതിന് 10 - 5 - 2016 - ലെ Volume V - ൽ 19 -ാം നമ്പർ കേരള ഗസറ്റിൽ 290 -ാം പേജിൽ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ആക്ഷേപമൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ 22- 9 - 2016 - ൽ ആർ. ഒ. സി . 7291/03 /മിസ്. 3 നമ്പരായി 
വടക്കേവാര്യത്ത് കുടുംബത്തേയ്ക്കുള്ള കാരാത്മ അവകാശം റദ്ദ് ചെയ്ത് ബോർഡ്ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള വിവരം ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 

തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുവേണ്ടി, 


ദേവസ്വം ബോർഡ് ഓഫീസ്, 
തിരുവനന്തപുരം. 


- (ഒപ്പ്) 
സെക്രട്ടറി. 


